Regn . No . KERBIL / 2012 /45073 
- dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


| Reg . No. KL / TV ( N )/634/2012 -14 


GOVERN 


കര 


ക്കാർ . 


രള സർ 
VMENT OF 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


| 2014 നവംബർ 25 
25th November 2014 

1190 വൃശ്ചികം 9 
9th Vrischikam 1190 
1936 അഗ്രഹായനം 4 
- 4th Agrahayana 1936 


Vol . III 


| 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


ലേല പരസ്യം 
നമ്പർ സി - 4853/ 2013. 

2014 ഒക്ടോബർ 21. 
-- കോട്ടയം താലൂക്കിൽ ആനിക്കാട് വില്ലേജിൽ ബ്ലോക്ക് 
നമ്പർ 47 - ൽ സർവെ നമ്പർ 467 - ൽപ്പെട്ട 10 .12 ആർ. പട്ടയ 
വസ്തു വിൽ നി ന്നി രുന്ന ആഞ്ഞിലി - 1, പ്ലാവ്- 1 എന്നീ 
മര ങ്ങൾ അന ധിക ത മായി വെട്ടി മാറ്റിയിട്ടു ള്ള താ ണ് . ടി 
തടികൾ 28 - 11 -2014 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആനിക്കാട് 
വില്ലേ ജ് ആ ഫീ സിൽ വെച്ച് റ വ ന ഡിവിഷണൽ 
ആഫീസറോ, അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
പരസ്യലേലത്തിൽ വിൽക്കുന്നതാണ്. 

- ലേലത്തിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യം കെട്ടിവച്ച് ലേല 
ത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
- ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ താല്ക്കാലികമായി ഉറപ്പി 


ക്കു ന്നതും ലേലത്തുകയും മൂല്യ വർദ്ധിതനികുതിയും ഇവ 
രണ്ടും കൂടി കൂട്ടിയ തുകയുടെ 5 % FDT- യും അടക്കമുള്ള 
തുക അ പ്പോൾതന്നെ അ ട യ് ക്കേ ണ്ട താ ണ് . ലേലം 
സ്ഥിരപ്പെടുത്തി 15 ദിവസത്തിനകം ടി തടി സ്വന്തം ചെലവിൽ 
ആർക്കും നാശ ന ഷ് മു ണ്ടാകാത്ത രീതിയിൽ കക്ഷി ടി 
സ്ഥലത്ത് നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. ടി ലേലം മറ്റ് 
സർക്കാർ ലേലത്തിന്റെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. 

- തടി വിവരം 
ആഞ്ഞിലി - 1 

20, 196 


പ്ലാവ്-1 


- 12,977 


ആകെ 33, 173 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 
മിനി സിവിൽ സ്റ്റേഷൻ, 
കോട്ടയം. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ആഫീസർ. 


